Government of Kerala 
കേരള സർക്കാർ 

2011 


- Reg . No . രജി. നമ്പർ 
KL / TV ( N )/ 12 / 2009- 2011 


सत्यमेव जयते 


GOVERNT 


- 
കേര 


ാർ 


രള സർക്കി 
VMENT OF 


KERALA 


് 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


18th October 2011 
2011 ഒക്ടോബർ 18 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


26th Aswina 1933 
1933 ആശ്വിനം 26 


നമ്പർ 


PART III 


Marine Department 


ദർഘാസ് പരസ്യം 


- (2) 


- (3 ) 


നമ്പർ ഡി1-106/2008/ ഇള / കെ .എൽ. എം . 2011 സെപ്റ്റംബർ 28. 


- 10/ ഇ . ഇ ./ കെ . എൽ. എം . 2011 - 12 
എൻ.എഫ്. ഡി. ബി. - നീണ്ടകര മത്സ്യബന്ധന 
തുറമുഖത്തെ ജലവിതരണ സംവിധാന 
ത്തിന്റെ പുനരുദ്ധാരണം - 8,44, 991 


21,200 


- കേരള ഗവർണ്ണർക്കു വേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
(പ്രവൃത്തികൾക്കായി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ്, 
ഇറി ഗേ ഷൻ വകു പ്പ്, കേന്ദ് പൊതു മ രാ മത്ത് വകുപ്പ് 
എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുളള കരാറുകാരിൽ നിന്നും 
മത്സ ര സ്വ ഭാ വമുള്ള മുദ്രവച്ച് ദർ ഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- ന് - 900 + 
4 % വാറ്റ്, ക്രമനമ്പർ 2 - ന് - 1,500 + 4 % വാറ്റ്. 


കരാ റു കാ രന്റെ ക്ലാസ്സ് - കമനമ്പർ 1 - ന് " ഡി യും 
അതിനുമുകളിലും ക്രമനമ്പർ 2- ന് “ സി യും അതിനുമുകളിലും. 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


- പ്രവൃത്തി തീർക്കേണ്ട കാലാ വധി - കമനമ്പർ 1 - ന് 
4 മാസം, ക്രമനമ്പർ 2 - ന് 3 മാസം. 


(1) 


( 3 ) 


| 1 


9 / ഇ . ഇ ./ കെ . എൽ. എം . 2 011 - 12 
ശക്തികുളങ്ങരയിലെ കുരിശ്ശടി ജംഗ്ഷൻ 
മുതൽ കിട്ടു ക്വാർട്ടേഴ്സിനു സമീപത്തുള്ള 
ഓട വരെ കോൺക്രീറ്റ് പൈപ്പ് ഡയിൻ 
സ്ഥാപിക്കുന്ന പ്രവൃത്തി- - 4,49,790 


ദർഘാസ് വിൽക്കുന്ന തീയതിയും സമയവും 10 - 10 - 2011 
മുതൽ 20 -10- 2011 ഉച്ചയ്ക്ക് 1മണി വരെ. 

ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കേണ്ടഅവസാന തീയതിയും 
സമയവും 20 - 10 - 2011, വൈകുന്നേരം 3.30 മണിവരെ. 


11, 300 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 20 -10- 2011 
വൈകുന്നേരം 4 മണി. 


18th OCT. 2011] 


MARINE DEPARTMENT 


162 


ദർഘാ സ് ഫോറ ങ്ങ ൾ തുറമുഖ എഞ്ചിനീയറിംഗ് 17 - 10- 2011 മുതൽ 21- 10- 2011 ഉച്ചയ്ക്ക് 1 മണി വരെ ദർഘാസ്/ 
ഡിവിഷൻ, ആശാമം , കൊല്ലം കാര്യാലയത്തിൽ നിന്നും 

ലേല പ്രമാണത്തിന്റെ വില രൊക്കമൊടുക്കി രേഖാമൂലം 
ദർഘാസ് ഫോറത്തിന്റെ വിലയും നികുതിയും അടച്ച് യോഗ്യത 

അപേക്ഷിച്ചാൽ നൽകുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
തെളി യിക്കുന്ന രേഖകൾ ഹാജരാക്കി രേഖാമൂലം 

27 - 10 - 2011 വൈകുന്നേരം 3 മണിവരെ കായംകുളം ഫിഷറി 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് ഉള്ളടക്കം ചെയ്ത 

- ഹാർബർ സബ് ഡിവിഷൻ, കരു നാഗപ്പള്ളി ഓഫീസിൽ 
കവറിന്റെ പുറത്ത് പ്രവൃത്തിയുടെ പേര് വ്യക്തമായി രേഖപ്പെ 

സ്വീകരിക്കുന്നതാണ്. ലേലത്തിൽപങ്കെടുക്കാൻ രജിസ്റ്റർചെയ്യേണ്ട 
ടുത്തിയിരിക്കണം. ദർഘാസുകൾ സ്വീകരിക്കേണ്ട അവസാന 

സമയം 27 - 10- 2011 ഉച്ചയ്ക്ക് 2 മണി മുതൽ 28 -10- 2011 ഉച്ചയ്ക്ക് 
ദിവസം ഏതെങ്കിലും കാര ണ വ ശാൽ സർക്കാർ പൊതു 

12 മണിവരെയാണ്. 28- 10 -2011 ഉച്ചയ്ക്കുശേഷം 2 മണിക്ക് ലേലം 
അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി 

നടത്തുന്നതാണ്. ലേലത്തിനുശേഷം ദർഘാസ്തുറക്കുന്നതാണ്. 
ദി വസം ദർഘാ സുകൾ സ്വീകരിക്കു ന്ന താ ണ് . ദർഘാ സ് 

ദർഘാസ് പ്രമാണത്തോടൊപ്പം ബിഡ് സെക്യൂരിറ്റിയായിഓരോ 

പ്രവർത്തിക്കും പട്ടിക പ്രകാരം പറയുന്ന രൂപയുടെ ഡിമാന്റ് 
പമാ ണ ത്തോടൊപ്പം - 100 വിലയ്ക്കുള്ള കേരള 

ഡ്രാഫ്റ്റ്/ സേവിംഗ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് എന്നീ രൂപത്തിൽ 
മുദ്രപത്രത്തിലുള്ള പ്രാഥമിക ഉടമ്പടിയും നിര ത ദ വ്യം 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ പേരിൽ മാറാവുന്ന രീതിയിൽ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ കെട്ടിവച്ചതിന്റെ 

ഉള്ളടക്കം ചെയ്യുന്നതോടൊപ്പം വില്ലേജാഫീസിൽ നിന്നും വാങ്ങിയ 
രേഖയും അടക്കം ചെയ്യേണ്ടതാണ്. അപ്രകാരം ചെയ്യാത്ത 

നേറ്റി വിറ്റി സർട്ടിഫിക്കറ്റും ഹാജ രാ ക്കേ ണ്ട താ ണ് . 
ദർഘാസുകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. ദർഘാസുകൾ 

ദർഘാസിൽ പങ്കെടുക്കുന്നവർ ദർഘാസിനോടൊപ്പവും 
അവ സ്വീകരിക്കുന്ന 20 - 10 - 2011, 4 മണിക്ക് ഹാജ രു ഉള്ള 

ലേലത്തിൽപങ്കെടുക്കുന്നവർ ലേലത്തിനു മുൻപായും - 100 - ന്റെ 
കരാറുകാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തിയിട്ടുള്ള 

മുദ്രപത്രത്തിൽ പ്രാഥമിക കരാർ ഒപ്പിട്ടു നൽകേണ്ടതാണ്. 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ലേലത്തിൽപങ്കെടുക്കുന്നവർ ലേലത്തിനുമുൻപ് ദർഘാസ്/ ലേല 
കാരണം കൂടാതെ ദർഘാസ് റദ്ദ് ചെയ്യാനോ മാറ്റിവയ്ക്കാനോ 

ഫോറം വാങ്ങി അതിലെ നിബന്ധനകൾ വായിച്ച് ഒപ്പുവെച്ചു 
ഉള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ 

നൽകേണ്ടതും നിരതദ്രവ്യം പണമായി കെട്ടിവയ്ക്കേണ്ടതുമാണ്. 
നിക്ഷിപ്തമാണ്. ദർഘാസിന്റെ ഫേം പീരിയഡ് ദർഘാസ് 

ഒരേ വ്യക്തിതന്നെ ദർഘാസിലും ലേലത്തിലും പങ്കെടുക്കുന്നു 
തുറക്കുന്ന ദിവസം മുതൽ നാല് മാസം ആയിരിക്കും. കേരള ണ്ടെങ്കിൽ രണ്ട് ഫോറം വാങ്ങേണ്ടതും അത്പൂരിപ്പിച്ച് പ്രാഥമിക 
പൊതുമരാമത്ത് വകുപ്പിലേയും തുറമുഖ എഞ്ചിനീയറിംഗ് കരാറും നിര ത ദ വ്യവും പ്രത്യേകം പ്രത്യേകം രണ്ട് 
വകുപ്പിലെയും ദർഘാസ് സംബന്ധമായ എല്ലാ നിബന്ധനകളും ഫോറത്തോടൊപ്പംഉള്ളടക്കംചെയ്യേണ്ടതുമാണ്. 
ദർഘാസ് പരിഗണനയ്ക്കുള്ളമറ്റ് അനുബന്ധ ഉത്തരവുകളും 

ദർഘാസുകൾ ലേലത്തിനു ശേഷം എക്സിക്യട്ടീവ് 
ഈ ദർഘാസിനും ബാധകമാണ്. ദർഘാസ് പ്രമാണത്തിനുള്ള 

എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്നഉദ്യോഗസ്ഥനോ 
അ അ ക്ഷയോ പൂരിപ്പിച്ച് സമർപ്പിക്കുന്ന ദർഘാസ് 

ഹാജരുള്ള ടെണ്ടറർമാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന്പരിശോധി 
പ്രമാണങ്ങളോ യാതൊരു കാരണവും കാണിക്കാതെ തന്നെ 

ക്കുന്നതാണ്. ദർഘാസിലോ, ലേലത്തിലോ ഏതിലാണ് കൂടിയ 
നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന 

തുക വാഗ്ദാനം ചെയ്യപ്പെടുന്നത് ആ തുകയ്ക്ക് പ്രസ്തുത ആളുടെ 
ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. ദർഘാസുകളുടെ സൂക്ഷ് പേരിൽ തുറമുഖ എഞ്ചി നീ യ റിംഗ് വകുപ്പ് ചീഫ് 
പരിശോധനയിൽ ദേശീയ സുരക്ഷയ്ക്കും പ്രതിരോധത്തിനും എഞ്ചിനീയറുടെ അംഗീകാരത്തിന് വിധേയമായി അവകാശം 
പ്രത്യേക പരിഗണന നൽകുന്നതാണ്. 

ഉറപ്പിച്ചു നൽകുന്നതാണ്. ദർഘാസ്/ ലേലം ലഭിക്കുന്ന വ്യക്തി/ 

സ്ഥാപനം കരാർ ഒപ്പിടുന്നതിനുമുമ്പായി കരാർ തുക മുഴുവൻ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 

ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവി ഷൻ എക്സിക്യൂട്ടീവ് 
കാര്യാലയം, തുറമുഖ 

എഞ്ചിനീയറുടെ ഓഫീസിൽ ഒടുക്കേണ്ടതും കരാർ തുകയുടെ 
എഞ്ചിനീയറിംഗ് ഡിവിഷൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 

10 % തുക സെക്യൂരിറ്റിയായി ട്രഷറി സേവിംഗ്സ്, പോസ്റ്റാഫീസ് 
ആശ്രാമം, കൊല്ലം -2. 

സേവിംഗ്സ്എന്നീരൂപത്തിൽ എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 

പേരിൽ പണയപ്പെടുത്തി നൽകേണ്ടതുമാണ്. ദർഘാസ്/ ലേല 
ദർഘാസ് പരസ്യം 

ദിവസംഏതെങ്കിലും കാരണവശാൽ അവധിയായാൽ തൊട്ടടുത്ത 

പ്രവൃത്തി ദിവസം ലേലം നട ത്തു ന്നതും ദർ ഘാ സ് 
നമ്പർ 21-2285 /2010 / ഇഇ- ആലപ്പുഴ. 2011 സെപ്റ്റംബർ 23. 

സ്വീകരിക്കുന്നതും പരിശോധിക്കുന്നതുമാണ്. ഈ ദർഘാസ്/ ലേലം 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി തുറമുഖ എഞ്ചിനീയറിംഗ് കേരള സർക്കാരിന്റെ നിലവിലുള്ളദർഘാസ് നിയമങ്ങൾക്കും ഈ 
ആലപ്പുഴ ഡിവിഷൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരു നോട്ടീസ് പ്രകാരം നൽകിയിട്ടുള്ള നിബന്ധനകൾക്കും വിധേയ 
വർഷത്തേയ്ക്ക് താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുള്ള അവകാശങ്ങൾ 

മായിരിക്കും. ദർഘാസ്/ ലേല പ്രമാണത്തിന്റെ വില മടക്കി 
നൽകു ന്ന തി നായി പ്രത്യേകം മുദ്രവച്ച കവറിൽ മത്സര നൽകുന്നതല്ല. 
സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസിനു 

ദർഘാസ്/ ലേലത്തെ സംബന്ധിച്ച വിവരങ്ങൾ 
പുറമേ പരസ്യ ലേലവും നടത്തുന്നതാണ്. ദർഘാസിൽ 
ലേലത്തിൽ വാഗ്ദാനം ചെയ്യുന്ന ഉയർന്ന തുകയ്ക്ക് പ്രസ്തുത 

അവകാശത്തിന്റെ പേര് 

നിരതദ്രവ്യം 
വ്യക്തിയുടെ പേരിൽ തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പ്, ചീഫ് 
എഞ്ചിനീയറുടെ അംഗീകാരത്തിന് വിധേയമായി അവകാശം 
ഉറപ്പിച്ച് നൽകുന്നതാണ്. 

1 അഴീക്കൽ ഹാർബറിലെ കടകൾ 

5 ,000 
- 1, 2 , 3 , 4 

വീതം 
ദർഘാസ്/ ലേല പ്രമാണങ്ങളും വിശദവിവരങ്ങളും ഹാർബർ 
എഞ്ചിനീയറിംഗ് സബ് ഡിവിഷൻ കരുനാഗപ്പള്ളിഅസിസ്റ്റന്റ് 

2 ലോക്കൽ ഹാൾ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും 

(L . H . 1, 2 , 3, 7, 8, 9 ) 


| കമ 
നമ്പർ 
- (1) 


( 3) 


18th OCT. 2011] 


MARINE DEPARTMENT 


- 163 


( 3 ) 

നിരതദ്രവ്യം - 2,300. 

ദർഘാസ് പ്രമാണത്തിന്റെ വില - - 400 + വാറ്റ് + സെസ്സ്. 
3 പ്രൊവിഷൻ സ്റ്റോർ 

7 ,500 
4 ലാവറ്ററി ബ്ലോക്ക് 

കരാറുകാരന്റെ ക്ലാസ് - " ഡി യും അതിന് മുകളിലും. 

1,000 
5 ഐസകഷിംഗ് യൂണിറ്റ് 

പ്രവർത്തിയുടെ കാലാവധി - 2 മാസം. 

5, 000 
6 മത്സ്യം പായ്ക്കിങ്ങിനുള്ള സാധനങ്ങളുടെ 

ദർ ഘാസുകൾ വിൽക്കുന്ന തീയതിയും സമയവും -- 
വിൽപ്പനാവകാശം 

24- 10 - 2011 മുതൽ 28 -10 -2011 ഉച്ചയ്ക്ക് 1 മണിവരെ. 

5 , 000 
7 കാന്റീൻ നടത്തിപ്പിനുള്ള അവകാശം 

ദർ ഘാസ് ലഭിക്കേണ്ട അ വ സാന തീയതിയും 
10 , 000 

സമയവും 28 -10 -2011 വൈകുന്നേരം 3 മണിവരെ. 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 28 - 10 - 2011, 
കാര്യാലയം, 

വൈകുന്നേരം 3.30 മണി. 

- (ഒപ്പ്) 
ആലപ്പുഴ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. - ദർഘാസ് സംബ ന്ധിച്ചുള്ള കേരള പൊതു മ രാ മത്ത് 

വകുപ്പിന്റെയും തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും എല്ലാ 

വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. കാരണം കൂടാതെ 
ദർഘാസ് പരസ്യം 

ദർഘാസ് റദു ചെയ്യുന്നതിനോ/ മാറ്റിവയ്ക്കു വാനോഉള്ള 
നമ്പർ ഡി1/ ടെണ്ടർ / 04/ എഇഇ ( സി ). 2011 സെപ്റ്റംബർ 26. 

അധികാരം താഴെ പറയുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 

മേൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തിയെപ്പറ്റിയുള്ള കൂടുതൽ 
കേരള ഗവർണ്ണർക്കുവേണ്ടിഅസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

വി വ ര ങ്ങ ൾ ഈ ഓഫീസിൽ നിന്നും പവ്യത്തി 
എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് നിർമ്മാണ -ഉപവിഭാഗം, 

ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 
ബേപ്പൂർ താഴെ പറയുന്ന പ്രവൃ ത്തി ക്ക് അംഗീകത 
കരാറുകാരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അ ട ങ്കൽ എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
തുകയും - 04/ എച്ച്. ഇ . ഡി / എഇഇ( സി ) / 2011 - 2012 - ബേപ്പൂർ, തുറമുഖ എഞ്ചിനീയറിംഗ് 

അസിസ്റ്റന്റ് 
ഫിഷിംഗ് ഹാർബർ- ഫിഷറീസ് കെട്ടിടങ്ങളുടെ അറ്റകുറ്റ നിർമ്മാണ ഉപവിഭാഗം, ബേപ്പൂർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 
പണികൾ - 90, 500. 

കോഴിക്കോട്- 15. 


